Kerala Gazette No . 27 dated 11th December 2012 . 
PART I 


Section iii 


- 


- 


. . - 


NMENT OF 


T 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 23460 ലെഗ്. ബി2/2012/ നിയമം. 


തിരുവനന്തപുരം, 2012 നവംബർ 10 

- 1934 കാർത്തികം 19 . 


2012 നവംബർ 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറ യു ന്ന ഓർ ഡി ന ൻ സ് പൊതു ജ ന ങ്ങ ളുടെ അറി വി ലേ ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 59 -ാം നമ്പർ ഓർഡിനൻസ് 


2012 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 

- ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1951- ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 

ആക്ട് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


- ഒരു 


ഓർഡിനൻസ് 


പീഠിക - കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ 
സത്വര നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1 ) ഈ ഓർഡിനൻസിന് 2012 - ലെ മദ്രാസ് 
ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 1951- ലെ XIX -ാം ആക്റ്റ്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1951- ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ 
എൻഡോവ്മെന്റുകൾ ആക്റ്റിന് (1951- ലെ XIX -ാം മദ്രാസ് ആക്റ്റ്) ( ഇതിനുശേഷം 
പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 3 മുതൽ 9 വരെ വകുപ്പുകളിൽ 
വിനിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


3. 7 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 7 -ാം വകുപ്പിൽ - 


( എ ) 3 -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത് 


- “( 3) (1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ബോർഡിൽ ഒൻപത് ഹിന്ദു 
അംഗങ്ങൾ ഉൾപ്പെടുന്നതും അവരിൽ ഒരാൾ വനിതയായിരിക്കേണ്ടതും, ഒരാൾ പട്ടിക 
ജാതിയിൽപ്പെടുന്ന ആൾ ആയിരിക്കേണ്ടതും ഒരാൾ പട്ടികഗോത്രവർഗ്ഗത്തിൽപ്പെടുന്ന 
ആൾ ആയിരിക്കേണ്ടതുമാണ്. 


വിശദീകരണം. -- ഈ വകുപ്പിന്റെ ആവശ്യത്തിലേയ്ക്കായി, “ പട്ടികജാതി ” യും “ പട്ടിക 
ഗോത്രവർഗ്ഗ ” വും എന്നതിന് ഭാരതത്തിന്റെ ഭരണഘടനയുടെ 366 -ാം അനുച്ഛേദത്തിലെ 
(24 )- ഉം (25)- ഉം ഖണ്ഡങ്ങളിൽ യഥാക്രമം അവയ്ക്ക് നൽകിയിട്ടുള്ള അതേ അർത്ഥം 
ഉണ്ടായിരിക്കുന്നതാണ്.”; 


( ബി ) 4 -ാം ഉപവകുപ്പിനുപകരം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ട 
താണ്, അതായത് - 


“(4) ( 3) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഒൻപത് അംഗങ്ങളിൽ, വനിത 
അംഗവും പട്ടിക ജാതിയിൽപ്പെട്ട അംഗവും പട്ടിക ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട അംഗവും 
ഉൾപ്പെടെയുള്ള ഏഴ് അംഗങ്ങളെമന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങളാൽ നാമനിർദ്ദേശം 
ചെയ്യപ്പെടേണ്ടതും, മറ്റ് രണ്ട് അംഗങ്ങളെ 7 ഐ വകുപ്പിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള 
പ്രകാരം കേരള സംസ്ഥാന നിയമസഭയിലെ ഹിന്ദു അംഗങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെ 
ടേണ്ടതുമാണ്. ”. 


4. 7- ബി വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 7- ബി വകുപ്പിൽ, (iv ) -ാം 
ഖണ്ഡത്തിൽ “അൻപത് വയസ്സ് എന്ന വാക്കുകൾക്ക് പകരം “നാൽപത്തി അഞ്ചു 
വയസ്സ്” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 5. 7എൽ വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 7എൽ വകുപ്പിന് പകരം 
താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്; അതായത്: - 


"" 7എൽ ബോർഡിന്റെ കർത്ത വ്യ ങ്ങൾ. - ബോർഡ്, താഴെ പറയുന്ന 
കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കേണ്ടതാണ്, അതായത്: 


- (1) ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ശരിയായ സംരക്ഷണവും ഉന്നമനവും 

ഉറപ്പുവരുത്തുക ; 


(ii ) 


ഭക്തജനങ്ങൾക്കു വേണ്ടി ക്ഷേത്രങ്ങളിൽ ഉചിതമായ സൗകര്യങ്ങൾ 
ഏർപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക; 


(iii ) 


ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ഉൾപ്പെടെ, ആരാണു നിർവഹി 
ക്കേണ്ടതെന്ന് ബോർഡിന് അധികാരപ്പെടുത്താവുന്നതായ അത്തരം 
ചുമതലകൾ ബോർഡിന് കീഴിലുള്ള എല്ലാ വിഭാഗങ്ങളേയും 
പരിവൃത്തി രീതിയിൽ അംഗങ്ങൾക്ക് വിഭജിച്ച് നൽകുക. 


- 6. 8ഡി വകുപ്പ് വിട്ടുകളയൽ. പ്രധാന ആക്ടിലെ 8ഡി വകുപ്പ് വിട്ടുകളയേണ്ട 
താണ്. 


| 7. 13 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 13 -ാം വകുപ്പിൽ - 

( എ ) (1) -ാം ഉപവകുപ്പിന് പകരം, താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

“(1) ഓരോ ഏരിയാ കമ്മിറ്റിയിലും, സർക്കാർ നിയമിക്കുന്ന ഏഴ് അംഗങ്ങൾ 
ഉണ്ടായിരിക്കേണ്ടതാണ്.”; 

-- ( ബി) (2 ) -ാം ഉപവകുപ്പിൽ “മൂന്ന് വർഷം ” എന്ന വാക്കുകൾക്ക് പകരം 
“രണ്ട് വർഷം” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

8. 39 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 39 -ാം വകുപ്പിന്റെ (3) -ാം 
ഉപവകുപ്പിൽ “അഞ്ചു വർഷം എന്ന വാക്കുകൾക്ക് പകരം “രണ്ട് വർഷം ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 
-- 9. ഏരിയാ കമ്മിറ്റിയുടെയും പാരമ്പര്യേതര ട്രസ്റ്റിയുടെയും നില വിലുള്ള 
അംഗങ്ങളെ സംബന്ധിക്കുന്ന പ്രത്യേക വ്യവസ്ഥകൾ. - പ്രധാന ആക്സിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതിയിൽ ഉദ്യോഗത്തിലുള്ള 
ഏരിയാ കമ്മിറ്റിയുടെ ചെയർമാനും അംഗങ്ങളും പാരമ്പര്യേതര ട്രസ്റ്റികളും ഈ 
ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതി മുതൽ, അതത് സംഗതി പോലെ, അങ്ങനെയുള്ള 
ഏരിയാ കമ്മിറ്റിയുടെ ചെയർമാന്റെയും അംഗങ്ങളുടെയും പാരമ്പര്യേതര ട്രസ്റ്റിയുടേയും 
ഉദ്യോഗത്തിൽ ഇല്ലാതാകുന്നതാണ്. 


എച്ച്. ആർ. ഭരദ്വാജ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


